കേരള സർക്കാർ 
Government of Kerala 

2015 


Regn .No. KERBIL /2012/45073 
- dated 5 -9 - 2012 with RNI 

Reg. No. KL /TV( N )/634/2015-17 


GOVERN 


കര 


ക്കോൽ 


രള സർക്ക 
VMENT OF 


TERALA 


tl cf Kk dey 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


വാല്യം 4 ) 
Vol. IV I 


2015 മാർച്ച് 17 
17th March 2015 

1190 മീനം 3 
3rd Meenam 1190 
1936 ഫാൽഗുനം 26 
26th Phalguna 1936 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേല പരസ്യം 


നമ്പർ സി -4853/ 2013 . 

2015 ഫെബ്രുവരി 13. 
കോട്ടയം താലൂക്കിൽ ആനിക്കാട് വില്ലേജിൽ ബ്ലോക്ക് 47 - ൽ 
സർവ്വേ നമ്പർ 467 - ൽ പ്പെട്ട 10.12 ആർ പട്ടയ വസ്തുവിൽ നിന്നിരുന്ന 
ആഞ്ഞിലി - 1, പ്ലാവ്- 1 എന്നീ മരങ്ങൾ അനധികൃതമായി മുറിച്ച് 
മാറ്റിയിട്ടുള്ളതാണ്. പ്രസ്തുത തടികൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ 
നിന്ന് 33,173 മതിപ്പ് വില നിശ്ചയിച്ച് നൽകി യ തിന്റെ 
അടിസ്ഥാനത്തിൽ ടി തടികൾ 19- 3- 2015 - ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് 
ആനിക്കാട് വില്ലേ ജാ ഫീസിൽവെച്ച് റവന്യൂ ഡിവി ഷ ണൽ 
ആഫീസറോ അദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
പരസ്യ ലേലത്തിൽ വിൽക്കുന്നതാണ്. 

ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യം കെട്ടിവെച്ച് 
ലേലത്തിൽ പങ്കെടുക്കേണ്ടതാണ്. ഏറ്റവും കൂടുതൽ തുകയ്ക്ക് 
ലേലം വിളിക്കുന്ന ആളിന്റെ പേരിൽ താൽക്കാലിമായി ലേലം 
ഉറപ്പിക്കുന്നതും മൊത്തം തുകയുടെ 1/ 3 ഭാഗവും, മുഴു വൻ 


തുകയുടെ വിൽപ്പന നികുതിയും അപ്പോൾതന്നെ അടയ്ക്കേണ്ടതും 
ബാക്കി തുക ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസ 
ത്തിനകം അടച്ച് രസീത് വാങ്ങേണ്ടതും, തുക മുഴുവനും അടച്ച് 
ലേലം സ്ഥിരപ്പെടുത്തിയതിനുശേഷം തടി നീക്കം ചെയ്യേണ്ടതുമാണ്. 
ടി ലേലം മറ്റ് സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയ 
മായിരിക്കും. കൂടുതൽ വിവരങ്ങൾ കോട്ടയം റവന്യൂ ഡിവിഷണൽ 
ആഫീസ്, കോട്ടയം താലൂക്ക് ആഫീസ്, ആനിക്കാട് വില്ലേജാഫീസ് 
എന്നിവിടങ്ങളിൽ നിന്ന് അറിയാവുന്നതാണ്. 

ആ ഞ്ഞിലി 1 - " 20 , 196 

പ്ലാവ് 1 - 12 , 977 

ആ കെ - - 33, 173 
റവന്യൂ ഡിവിഷണൽ 
ഓഫീസ്, മിനി സിവിൽ 

- ( ഒപ്പ്) 
സ്റ്റേഷൻ, കോട്ടയം. - റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


